Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

| 2017 


Reg . No . KL/TV ( N )/ 634/2015 -17 


GOVERN 


കയ 


രള സർക്ക 
\S ] S 

NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ . 


നമ്പർ 


2017 ഡിസംബർ 26 
26th December 2017 

1193 ധനു 11 
11th Dhanu 1193 
1939 പൌഷം 5 
5th Pousha 1939 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


വിജ്ഞാപനം 


നമ്പർ ബി / 302 / 17. 


2017 നവംബർ 25. 


- കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ വടക്കേമുറി 
വില്ലേജിൽ താമസിക്കും ഉണ്ണീരാൻ തറയിൽ അയ്യപ്പൻ മാധവൻ 
എന്നയാൾ 3-1- 2005- ൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. പരേതന് വൈക്കം 
ഫിഷറീസ് മേഖ ല യിൽപ്പെട്ട ഉദ്യ നാ പുരം പടിഞ്ഞാറ് 
ഭാഗത്തായി 1058 -ാം നമ്പർ രജിസ്ട്രേഷനിലുള്ള ചീനവലയുടെ 
പട്ടയം തിരിച്ചുകിട്ടാനാവാത്തവിധം നഷ്ടപ്പെട്ടതായി അയ്യപ്പൻ 
മാധവന്റെ മകനായ ഹരിഹരൻ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാന 
ത്തിൽ ഫിഷറീസ് ഇൻസ്പെക്ടർ അന്വേഷണം നടത്തുകയും 
പട്ടയം നഷ്ടപ്പെട്ടെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. 


വൈക്കം മേഖലയിലെ 1058 -ാം നമ്പർ ചീനവലയുടെ പകർപ്പ് 
ഉണ്ണീരാൻ തറയിൽ അയ്യപ്പൻ മാധവൻ എന്ന യാളുടെ 
പേരിൽ നൽകുന്നതിന് ആർക്കെങ്കിലും പരാതിഉണ്ടെങ്കിൽ ഈ 
വിജ്ഞാപനം പസി ദ്ധീക രിച്ച് 60 ദിവ സ ത്തി നു ള്ളിൽ 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കോട്ടയത്തിന് രേഖാമൂലമുള്ള 
പരാതി നൽകാവുന്നതാണ്. മേൽ ദിവസത്തിനകം പരാതികൾ 
ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഉണ്ണീരാൻ തറയിൽ അയ്യപ്പൻ മാധവന് 
വൈക്കം മേഖലയിലെ 1058 -ാം നമ്പർ ചീനവലയുടെ പട്ടയം 
നൽകുന്നതാണെന്ന് ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു. 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


Gaz . No. 51/ 2017/DTP ( Fisheries ). 


209 


